Regn . No . KERBIL /2012/ 45073 
dated 5 - 9 - 2012 with RNI 

Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


രള സർക്ക 


NMENT OF 


ാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


| 


No. 


Vol. II 
വാല്യം 2 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


| 9th July 2013 

2013 ജൂലൈ 9 
18th Ashadha 1935 
1935 ആഷാഢം 18 


| 28 


നമ്പർ 


PART III 
Stores Purchase 


Technical Education Department 

SHORT TENDER NOTICES 


(1 ) 


No. P3 /3970/2013/Lib . 

| 7th June 2013 . 
Sealed tenders are invited for the supply of the 
following items for the use of Technical Library of 
College of Engineering , Thiruvananthapuram . 

Tender No. — 3/P3/2013/Library. 
Cost of tender form : 

Original 7 315. 
Duplicate 7 160. 

By post ( Original ) X 360 . 
Last date and time of sale of tender form 
22 -7- 2013, 2 p . m . 

| Last date and time of receipt of tender - 23 - 7 - 2013, 
3 p . m . 

Date and time of opening of tender - 24- 7 -2013 , 
12 Noon . 


tenders should be submitted . Application for the tender 
form should be accompanied by a remittance of above 
prices fixed for the same and which is non -refundable 
under any circumstances . The tender forms are not 
transferable . Cost of tender form is only acceptable by 
money order or cash remittance to this office . As per 
condition the tenderer should send along with his tender 
an agreement executed and signed in Kerala Stamp Paper 
value of X 100 and Earnest Money Deposit 1 % of the 
total cost of articles tendered . Tenders without agreement, 
tender form and Earnest Money Deposit will be rejected . 

- തിരു വ ന ന്ത പുരം എഞ്ചി നീ യ റിംഗ് കോളേജില 
ടെക്നിക്കൽ ലൈബ്രറിയിലേക്ക് ആവശ്യമായ താഴെ പറയുന്ന 
സാധന സാമഗ്രികൾ വിതരണം ചെയ്യാൻ താൽപ്പര്യമുള്ള 
സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 

ദർഘാസ് നമ്പർ 3/P3/2013/Library. 


Intending tenderers may on application to the 
undersigned to obtain the requisite tender form on wich 


ദർഘാസ് ഫോറത്തിന്റെ വില : 


No. P3/ 4230 / 2013 / Ele. 


7th June 2013 . 


Sealed tenders are invited for the supply of 
the following items for the use of Electrical 
Engineering Department of College of Engineering , 
Thiruvananthapuram . 

Tender No . 4/P3/13/Ele . 


ഒറിജിനൽ ? 315. 
ഡ്യൂപ്ലിക്കേറ്റ് ? 160 . 

തപാൽ വഴി 7 360 . 
ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പ നയുടെ അവസാന 
തീയതിയും സമയവും 22 -7 -2013, 2 മണി. 

ദർഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 
സമയവും 23 -7 - 2013 , 3 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 24 - 7 - 2013, 
12 മണി. 

ദർഘാസ് വില പണമായിട്ടോ മണിയോർഡർ ആയിട്ടോ 
മാത്രമേ സ്വീകരിക്കുകയുള്ളു. ദർഘാസ് നമ്പർ, തീയതി 
എന്നിവ രേഖപ്പെടുത്തിമുദ്രവച്ച കവറുകൾ പ്രിൻസിപ്പാൾ, 
എഞ്ചിനീയറിംഗ് കോളേജ്, തിരു വ ന ന്ത പു രം - 16 എന്ന 
മേൽവിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. താമസിച്ച് ലഭിക്കുന്ന 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. ഒറിജിനൽ ദർഘാസ് 
പ്രമാണത്തോടൊപ്പം ആകെ വിലയുടെ 1 % നിരതദ്രവ്യവും 

100 വിലയുള്ള കേരള മുദ്രപപ്പത്രത്തിൽ പ്രാഥമിക കരാർ 
പ്രതവും ഉണ്ടായിരിക്കേണ്ടതാണ്. അല്ലാത്ത ദർഘാസുകൾ 
നിരസിക്കുന്നതാണ്. 

ദർഘാസ് തുറക്കുന്ന തീയതി മുതൽ ആറുമാസം വരെ 
വിലനിരക്കിന് പ്രാബല്യം ഉണ്ടായിരിക്കേണ്ടതാണ്. ദർഘാസ് 
പ്രമാണം കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാണ്. 


Cost of tender form : 

Original 1,280. 
Duplicate ? 640. 
By Post (Original ) X 1 ,320. 


LIST OF ITEMS 


| Bar code Printer - 1 No . 


Thermal Transfer label & Bar code printer 
Print speed : 4 inches per second 
Print head resolution : 203 dots per second 

Memory : 8 MB DRAM, 2 MB Flash 
Ribbon capacity : 300 mm 
Interface : Parallel RS-232 Serial 


Last date and time of sale of tender form 
23 -7-2013, 2 p. m. 

Last date and time receipt of tender — 24 - 7 - 2013 , 
- 3 p . m . 

- Date and time of opening of tender - 25- 7- 2013 , 
- 11 a. m . 

Intending tenderers may on application to the 
undersigned to obtain the requisite tender form on wich 
tenders should be submitted . Application for the tender 
form should be accompanied by a remittance of above 
prices fixed for the same and which is non -refundable 
under any circumstances. The tender forms are not 
transferable. Cost of tender form is only acceptable by 
money order or cash remittance to this office . As per 
condition the tenderer should send along with his tender 
an agreement executed and signed in Kerala Stamp Paper 
value of 1 100 and Earnest Money Deposit 1 % of the 
total cost of articles tendered . Tenders without agreement, 
tender form and Earnest Money Deposit will be rejected . 

തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രി 
ക്കൽ വകുപ്പിൽ ആവശ്യമായ സാധനസാമഗ്രികൾ വിതരണം 
ചെയ്യാൻ താൽപര്യമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ - 4/ പി3 /2013 /Ele . 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ ? 1,280 
ഡ്യൂപ്ലിക്കേറ്റ് - 640 
തപാൽ വഴി 1,320 


( b ) 


Bar code Scanner _ 1 No. 


Cord less hand held image Scanner 
Light source : 630 nm visible red light 
Scan speed : 450 decodes/sec 
Wireless radio range : 100 m 
Scan distance : 0 -60 cm 
Interface : USB 


(c ) 


Bar code Label _ 50000 Labels 


Size : 38 x 25 mm die cut Labels 


( d ) 


Wax Ribbon — 10 Rolls 


82 mm x 74 m 


ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പനയുടെ അവ സാന 
തീയതിയും സമയവും 23 - 7 - 2013 , 2 മണി. 


- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 24 - 7 - 2013 , 3 മണി. 


Resistance : 40 MOhms, Accuracy : 0. 9 % + 2 , 
Capacitance : InF to 9999 mocro Farad , 
Accuracy: 1.9 % + 2 , 
Frequency: 5 -50kHz, Accuracy : 0 .1 % + 2 . 

Surge protection 6kV peak/IEC 61010-1 
4. Visual Infrared Thermometer — 1 No . 


Bôrejmů Moom 09001030 m2@ 1025 -7 - 2013, 
11 am . 

ദർഘാസ് വില പണമായിട്ടോ മണിയോർഡർ ആയിട്ടോ 
മാത്രമേ സ്വീകരിക്കുകയുള്ളു. ദർഘാസ് നമ്പർ, തീയതി 
എന്നിവ രേഖപ്പെടുത്തിമുദ്രവച്ച കവറുകൾ പ്രിൻസിപ്പാൾ 
296791m9wološ GAIGI , MIOJUMM 1300 - 16 29 m 
മേൽവിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. താമസിച്ച് ലഭിക്കുന്ന 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. ഒറിജിനൽ ദർഘാസ് 
പ്രമാണത്തോടൊപ്പം ആകെ വിലയുടെ 1 % നിരതദ്രവ്യവും 

100 nel @ 133 GA03 O2lBolgllo00100 Colonelo Doom 
പ്രതവും ഉണ്ടായിരിക്കേണ്ടതാണ്. അല്ലാത്ത ദർഘാസുകൾ 
നിരസിക്കുന്നതാണ്. 

ദർഘാസ് തുറക്കുന്ന തീയതി മുതൽ ആറുമാസം വരെ 
വിലനിരക്കിന് പ്രാബല്യം ഉണ്ടായിരിക്കേണ്ടതാണ്. ദർഘാസ് 
പ്രമാണം കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാണ്. 


Contact less, range— 10 to + 250 deg . Cel, Accuracy 
+ /-2deg Cel or +/- 2 % of reading, 
Infrared spectral band : 6 .5 um to 14 um , 
4GB micro SD card for storage, Visual and Thermal 
Blending, Multiple blending modes, Capable of 
saving visual and thermal images simultaneously , 
Focus free, Hot and cold spot markers, Shutterless, 
Image editing and reporting software . 


( 3 ) 


No. P1/4231/2013 /M . 


7th July 2013 


Sealed tenders are invited for the supply of Laser 
Doppler Vibrometer- 1 No. for the use of Mechanical 
Engineering Department of College of Engineering, 
Thiruvananthapuram . 

Tender No . — 11/ 13 /P1/M . 


Cost of tender form : 


LIST OF ITEMS 
1. Power Quality Analyser — 1 No. 

3 Phase Power Quality Analyser with calibration 
certificate and accessories . 
Volts : V rms: Measurement Range 1 -1000V , 
Accuracy : 0 . 1 % V nominal 
Amps : A rms (AC + DC ) Measurement range : 0 -20KA 
Accuracy : + 5 % + 5 counts . 
Frequency : Hz: 50 Hz nominal, Measurement 
range : 42.50 -57.5 Hz. Must be capable of measuring 
Voltage , Current, Dips , Swells, Interruption , 
harmonics , power, energy loss, frequency, power 
inverter efficiency , flicker, transients. 
Accessories: 8 GB SD Memory card , Four thin 
flexible currentprobes, Five test leads and clips , 
battery charger, Optical USB cable and software, 

carrying case . 
2 . Clampmeter — 1 No. 

Measures AC /DC current to 600A , 
Accuracy : 2 % + 5 count, Inrush amps with 
integration time 100m sec . 
Measures AC / DC volts 600V , Accuracy : 1 % + 5 
counts , 
Resistance measurement upto 6000 Ohms, 
Frequency : 500 Hz, Capacitance measurement, 
selectable Low pass filter mode, Continuity , 
Backlight, True RMS Measurement, Automatic low 
battery indicator, display mode function . 


Original 1,575 . 
Duplicate 790. 

By post (Original ) 1,615 . 
Last date and time of sale of tender form 
15 -7- 2013 , 2 p . m . 

Last date and time of receipt of tender - 16 -7 -2013 , 
3 p. m . 

Date and time of opening of tender - 17 -7 - 2013 , 
11 a . m . 


Intending tenderers may on application to the 
undersigned to obtain the requisite tender form on which 
tenders should be submitted . Application for the tender 
form should be accompanied by a remittance of above 
prices fixed for the same and which is non -refundable 
under any circumstances . The tender forms are not 
transferable. Cost of tender form is only acceptable by 
money order or cash remittance to this office . As per 
condition the tenderer should send along with his tender 
an agreement executed and signed in Kerala Stamp Paper 
value of 100 and Earnest Money Deposit 1 % of the 
total cost of articles tendered . Tenders without agreement, 
tender form and Earnest Money Deposit will be rejected . 
Separate units/brands as well as separate Computer/ 
Controller are not accepted . Price must be inclusive of 


3 . Digital Multimeter — 2 Nos. 


Non contact voltage detection , True RMS, Voltage 
AC /DC , Max 600V, Accuracy 0 .5 % + 2 , Current 
AC /DC Max 10A , Accuracy : 1 % + 3 
Maximum voltage between any terminal and 
ground 600V, 


Velocity resolution 0.02 -0 .1ums --/ VHz 


cables , mountings , other accessories and software 
required . For more information visit the web site 
www.cet.ac.in . 


Analog o/p : + 4V, 24- bit DAC 


Variable focus lens (vf) : 90 mm to 3 m stand -off distance 
Eye-safe visible low -power laser (Class II) 


De- speckling filter for adjusting the setting of the device 


BNC connector for velocity signal and signal level 


- എഞ്ചി നീ യ റിംഗ് കോളേജിലെ മെക്കാ നിക്ക ൽ 
എഞ്ചിനീയറിംഗ് വകുപ്പിൽ ആവശ്യമായ ലേസർ ഡോപ്ലർ 
വൈബ്രോമീറ്റർ -1 എണ്ണം വിതരണം ചെയ്യാൻ താൽപര്യമുള്ള 
സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 

ദർഘാസ് നമ്പർ - 11/ 13 / പി1/ എം. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ ? 1, 575. 
ഡ്യൂപ്ലിക്കേറ്റ് { 790. 
തപാൽ വഴി ? 1,615. 


Signal level bar graph 


Input for external laser shutter signal 


USB - connector for system configuration 


Junction box and cables with necessary software 
Labview interfacing capability . 


ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പനയുടെ അ വ സാന 
തീയതിയും സമയവും 15-7 - 2013 , 2 മണി. 


- ദർഘാസ് സ്വീകരി ക്കു ന്ന അ വ സാന തീയതിയും 
സമയവും 16- 7 -2013, 3 മണി. 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 17 - 7 - 2013 , 
11 മണി. 


- ദർഘാസ് വില പണമായിട്ടോ മണിയോർഡർ ആയിട്ടോ 
മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ദർഘാസ് നമ്പർ, തീയതി 
എന്നിവ രേഖപ്പെടുത്തിമുദ്രവച്ച കവറുകൾ പ്രിൻസിപ്പാൾ 
എഞ്ചിനീ യ റിംഗ് കോളേജ്, തിരു വ ന ത പ രം - 16 എന്ന 
മേൽവിലാസത്തിൽ അയക്കേണ്ടതാണ്. താമസിച്ചു ലഭിക്കുന്ന 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. ഒറിജിനൽ ദർഘാസ് 
പ്രമാണത്തോടൊപ്പം ആകെ വിലയുടെ 1 % നിരതദ്രവ്യവും 
? 100 വിലയുള്ള കേരള മുദ്രപപ്പത്രത്തിൽ പ്രാഥമിക കരാർ 
പ്രതവും ഉണ്ടായിരിക്കേണ്ടതാണ്. അല്ലാത്ത ദർഘാസുകൾ 
നിരസിക്കുന്നതാണ്. 

ദർഘാസ് തുറക്കുന്ന തീയതി മുതൽ ആറുമാസം വരെ 
വില നിരക്കിന് പ്രാബല്യം ഉണ്ടായിരിക്കേണ്ടതാണ്. ദർഘാസ് 
പ്രമാണം കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാണ്. ഉപകരണ 
ത്തിന്റെ അനുബന്ധ സാമഗ്രികളും അതേ കമ്പനിയുടേത് 
തന്നെ യാ യി രി ക്ക ണം . ആകെ വില യിൽ കേബിൾ സ് 
മൗണ്ടിംഗ്സ് അനുബന്ധ സാമഗ്രികൾ ആവശ്യമായ സോഫ്റ്റ് 

യ റു കൾ എന്നിവയുടെ വില ഉൾ പ്പെട്ടി രി ക്ക ണം . 
കൂടുതൽ വിവരങ്ങൾക്ക് www.cet.ac.in എന്ന വെബ്സൈറ്റ് 
സന്ദർശിക്കുക. 


| [ No. 12/13/P1/ C) 
No. P1 / 4315/ 2013/ C . 

14th June 2013. 
Sealed tenders are invited for the supply of following 
equipments for the use of Civil Engineering Department 
of College of Engineering , Thiruvananthapuram. 

EMD1 %. 
Cost of tender form : 

Original 7 1 , 050. 
Duplicate 7 525. 

By post ( Original ) X 1 ,090 . 
Last date and time of sale of tender form 
22 -7- 2013, 2 p . m. 

Last date and time of receipt of tender — 23 - 7- 2013, 
3 p . m . 


- Date and time of opening of tender - 24 - 7 - 2013 , 
- 11 a. m . 


SPECIFICATIONS 


Intending tenderers may on application to the 
undersigned to obtain the requisite tender form on which 
tenders should be submitted . Application for the tender 
form should be accompanied by a remittance of above 
prices fixed for the same and which is non -refundable 
under any circumstances . The tender forms are not 
transferable. Cost of tender form is only acceptable by 
money order or cash remittance to this office . As per 
condition the tenderer should send along with his tender 
an agreement executed and signed in Kerala Stamp Paper 
value of * 100 and Earnest Money Deposit 1 % of the 
total cost of articles tendered. Tenders without agreement, 
tender form and Earnest Money Deposit will be rejected . 


3 Velocity ranges (5 /25 /125 mm /s/ V ) 


High pass filter 100 Hz 
Digital low pass filters (1/5/20 KHz ) 


Bandwidth : 0.5 Hz- 22 KHz 


തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ 
എഞ്ചിനീയറിംഗ് വകുപ്പിലേക്ക് ആവശ്യമായ താഴെ പറയുന്ന 
സാധന സാമഗ്രികൾ വിതരണം ചെയ്യാൻ താൽപ്പര്യമുള്ള 
സ്ഥാപനങ്ങളിൽനിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


conforming to relevant Indian 
Standard codes, supplied with 
constant cell pressure oil -water 
system of double cell type capable 
of applying cell pressure up to 
10 kg/cm2 or more . 0 .1 kg/cm 
resolution , supplied with pressure 
gauges, hoses, connectors , valves 
working in 220v A / C power. 


നിരതദ്രവ്യം - 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ ? 1,050. 


ഡ്യൂപ്ലിക്കേറ്റ് * 525. 

തപാൽ വഴി 7 1,090. 
ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പനയുടെ അവസാന 
തീയതിയും സമയവും 22 - 7 - 2013, 2 മണി. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 23- 7- 2013 , 3 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 24 -7 -2013, 
11 മണി. 


2 Modernisation Modernisation of the existing 

of the existing geosynthetic tension testing load 
geosynthetic frame with wedge grips for all types 

tension of tests such as narrow /wide width 
testing load tension test , trapezoidal tear test etc . 
frame 

all items compatible with the 
existing load frame. 


- ദർഘാസ് വില പണമായിട്ടോ മണിയോർഡർ ആയിട്ടോ 
മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ദർഘാസ് നമ്പർ, തീയതി 
എന്നിവ രേഖപ്പെടുത്തിമുദ്രവച്ച കവറുകൾ പ്രിൻസിപ്പാൾ, 
എഞ്ചിനീയറിംഗ് കോളേജ്, തിരു വ ന ന്ത പു രം - 16 എന്ന 
മേൽവിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. താമസിച്ചു ലഭിക്കുന്ന 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. ഒറിജിനൽ ദർഘാസ് 
പ്രമാണത്തോടൊപ്പം ആകെ വിലയുടെ 1 % നിരതദ്രവ്യവും 
? 100 വിലയുള്ള കേരള മുദ്രപ്പത്രത്തിൽ പ്രാഥമിക കരാർ 
പ്രതവും ഉണ്ടായിരിക്കേണ്ടതാണ്. അല്ലാത്ത ദർഘാസുകൾ 
നിരസിക്കുന്നതാണ്. 

ദർഘാസ് തുറക്കുന്ന തീയതി മുതൽ ആറുമാസം വരെ 
വില നിരക്കിന് പ്രാബല്യം ഉണ്ടായിരിക്കേണ്ടതാണ്. ദർഘാസ് 
പ്രമാണം കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാണ്. 


| [ No. 13/13/P1/ C) 
No. P1/ 4355/2013/ C. 

| 14th June 2013. 
Sealed tenders are invited for the supply of following 
equipments for the use of Civil Engineering Department 
of College of Engineering, Thiruvananthapuram . 
Cost of tender form : 

Original - 7 785 
Duplicate ? 395 

| By Post ( Original ) 7 825 
Last date and time of sale of tender form 
22 -7- 2013 , 2 p. m . - 

Last date and time of receipt of tender — 23 -7 - 2013 , 
3 p . m . 

- Date and time of opening of tender - 24- 7 -2013 , 
11 a . m . 


List of Items 


Item - 


Detailed specifications 


Sl. 
No. 


| 1 


Triaxial 
Testing setup 


Motorised Triaxial Test apparatus 
digital with load frame capable of 
applying 30 speeds with universal 
triaxial cell 38,50 and 100 mm dia 
specifications with accessories all 
conforming to IS2720 Part XI and 
XII, constant volume moulds of the 
above diameters for sample making, 
mould /tools for making sand 
samples, connecting tubes , end 
former, membranes ( 200 Numbers 
each ) etc . complete . All items 


Intending tenderers may on application to the 
undersigned to obtain the requisite tender form on which 
tenders should be submitted. Application for the tender 
form should be accompanied by a remittance of above 
prices fixed for the same and which is non -refundable 
under any circumstances . The tender forms are not 
transferable. Cost of tender form is only acceptable by 
money order or cash remittance to this office. As per 
condition the tenderer should send along with his tender 
an agreement executed and signed in Kerala Stamp Paper 
value of * 100 and Earnest Money Deposit 1 % of the 
total cost of articles tendered . Tenders without agreement, 
tender form and Earnest Money Deposit will be rejected . 


50 kN 


തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ 
എഞ്ചിനീയറിംഗ് വകുപ്പിൽ ആവശ്യമായ താഴെ പറയുന്ന 
സാധന സാമഗ്രികൾ വിതരണം ചെയ്യാൻ താൽപ്പര്യമുള്ള 
സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 
ദർഘാസ് ഫോറത്തിന്റെ വില 

ഒറിജിനൽ ? 785 
ഡ്യൂപ്ലിക്കേറ്റ് ? 395 

തപാൽ വഴി- 825 
ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പ ന യുടെ അവസാന 
തീയതിയും സമയവും 22 - 7 - 2013, 2 മണി. 


10 kN 
5 kN 
2 kN 

1 kN 
0.25 kN 


60 mm . dia . and 20 mm . height 5 


4 Consolidation 

Mould conforming 
to IS 2720 (Part 15) 
and IS 12287 


5 Direct Shear Mould Speciman size: 60 *60 * 25 mm. 1 

conforming to IS 
2720 ( Part 13) 
compatible with 
existing apparatus 


6 Compaction mould Conforming to IS 10074 

(Part 8), 150 mm . dia., 
127.3 mm . height and 
2250 ml. volume 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും -- 23 - 7- 2013 , 3 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 24- 7-2013, 
11 മണി. 

ദർഘാസ് വില പണമായിട്ടോ മണിയോർഡർ ആയിട്ടോ 
മാത്രമേ സ്വീകരിക്കുക യു ള്ളു . ദർഘാസ് നമ്പർ, തീയതി 
എന്നിവ രേഖപ്പെടുത്തിമുദ്രവച്ച കവറുകൾ പ്രിൻസിപ്പാൾ, 
എഞ്ചിനീയറിംഗ് കോളേജ്, തിരു വ ന ത പ രം - 16 എന്ന 
മേൽവിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. താമസിച്ച് ലഭിക്കുന്ന 

ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . ഒറിജിനൽ ദർഘാസ് 
പമാണത്തോടൊപ്പം ആകെ വിലയുടെ 1 % നിരതദ്രവ്യവും 

100 വിലയുള്ള കേരള മുദ്രപ്പത്രത്തിൽ പ്രാഥമിക കരാർ 
പ്രതവും ഉണ്ടായിരിക്കേണ്ടതാണ്. അല്ലാത്ത ദർഘാസുകൾ 
നിരസിക്കുന്നതാണ്. 

- ദർഘാസ് തുറക്കുന്ന തീയതി മുതൽ ആറുമാസം വരെ 
വിലനിരക്കിന് പ്രാബല്യം ഉണ്ടായിരിക്കേണ്ടതാണ്. ദർഘാസ് 
പ്രമാണം കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാണ്. 

Details of Items 


College of Engineering , 
Thiruvananthapuram . 


- (Sd.) 
Principal. 


SHORT TENDER NOTICE 


Sl. 
No. 


Name of 
Equipment 


Quantity 


Specification 


- Nos. 


1 IS Standard sieves Indian Standard Brass sieve 3 

conforming to IS 460 for 
sieve analysis in geotechnical 
engineering laboratory with 
20 cm . dia . having sizes 4 .75 mm ., 
2, 36, 2 mm., 1.18 mm., 1.00 mm.. 
600 , 425, 300 , 150 micron and 
75 micron set 


No. D3/1938/2013/ RIT. 

| 17th June 2013. 
Sealed tenders are invited for the supply of split 
Air Conditioners for MCA Department of Rajiv Gandhi 
Institute of Technology, Kottayam. 

Approximate Cost 1 ,20,000. 
Cost of tender forms ( including taxes): 

Original 7 420 

Duplicate — * 210 (including VAT). 
| Last date and time of sale of tender form - 15- 7-2013, 
10 a . m . 

Last date and time of receipt of tender — 16 - 7 -2013 , 
- 1 p . m . 

Date and time of opening of tender - 16 - 7- 2013 , 
3 p . m . 

Those who want tender forms by registered post 
should send * 35 extra for each tender besides the cost of 
tender forms by money order to the undersigned which 
should be received on or before 6- 7- 2013 . 

Tender forms can be had from the office of the 
Principal, Rajiv Gandhi Institute of Technology, 
Velloor P . O ., Pampady, Kottayam -686 501 on a cash 
remittance as above or by money order on all working days 


8 


2 Dial Guages with 

magnetic stand 


100 mm . travel least count 
0 .001 mm. or less 


3 Proving rings 


Integral type proving rings 
made of steel with dial guages 
0.002 mm . least count, supplied 
with calibration charts . 
Repeatability as per 
IS 4169 15760 


between 10 a . m . to 3 p . m . The tender should be 
superscribed as Tender No. and date . Cheque , Postage 
Stamps, Drafts, Postal Order etc. will not be accepted 


ദർഘാ സു കൾ നിരുപാധികം നിര സിക്ക പ്പെടു ന്ന താ ണ്. 
ഉപകരണങ്ങളുടെ വിശദവിവരങ്ങൾ ദർഘാസ് ഫോറത്തിനൊപ്പം 
ലഭിക്കുന്നതാണ്. 


not transferable. 


Office of the Principal, 
Rajiv Gandhi Institute of Technology , 
Kottayam . 


(Sd.) 
Principal. 


SHORT TENDER NOTICES 


As per the tender condition the tenderer should send 
along with this tender with an agreement executed duly 
signed in Kerala Stamp Paper of value of * 100 and EMD 
1 % of total cost of the articles tendered by way of DD in 
favour of the Principal, Rajiv Gandhi Institute of 
Technology , Kottayam . Tender without agreement and 
EMD will be rejected , detailed specification will be issued 
along with the tender forms. 


(1) 


No . P1/1806 /2013 /ME . 


11th June 2013. 


Sealed tenders are invited for the purchase of 
consumable items required for the Mechanical Engineering 
Department to Engineering College , Kozhikode . 

- Number and name of tender - P1/2/2013-14 Purchase 
of Consumable items for Production Lab and General 
Work Shop of Mechanical Engineering Department. 


E . M. D . - 1 %. 


കോട്ടയം രാജീവ്ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട്ഓഫ് ടെക്നോളജി 
യിലെ എം. സി. എ . ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്പ്ലിറ്റ് എയർ 
കണ്ടീഷണർ (2 ടൺ) നൽകുന്നതിലേക്ക് താൽപര്യമുള്ള 
കരാറുകാരിൽ നിന്നും മുദ്രവച്ച കവറുകളിൽ മത്സരസ്വഭാവമുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

അടങ്കൽ തുക * 1,20,000. 
ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതിയുൾപ്പെടെ): 

അസ്സൽ { 420. 

പകർപ്പ് - * 210. 
- ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 15 - 7- 2013, 10 മണി. 

പൂരിപ്പിച്ച ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാ ന 
തീയതിയും സമയവും 16- 7 - 2013 , 1 മണി. 


The tender should be superscribed as Tender 
No. P 1 / 2 / 2013 - 14 due on 9 - 7 - 2013 at 3 p . m . and 
addressed to the undersigned to reach her before 
9 -7 -2013 at 3 p . m . Late tenders will not be accepted . The 


tenders will be opened at 11 a. m . on 10 - 7-2013 in the 
presence of such of the tenderers or their authorized 
representatives who may be present at that time. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 16 - 7- 2013, 
3 മണി. 


- ദർഘാസ് ഫോറം തപാൽ മുഖേന ആവശ്യമുള്ളവർ 
? 35 അധികമായി ഓരോ ദർഘാസ് ഫോറത്തിന്റെ യും 
വിലയോടൊപ്പം മണിയോർഡർ ആയി അയയ്ക്കേണ്ടതാണ്. 
മണിയോർഡർ സ്വീകരിക്കുന്ന അവസാന തീയതി 6 -7 - 2013 
ആയിരിക്കും. മുകളിൽ പറഞ്ഞിരിക്കുന്ന ടെണ്ടർ ഫോമിന്റെ 
വില എല്ലാ നികുതിയും ഉൾപ്പെടെയാണ്. 

ദർഘാസ് ഫോറങ്ങൾ പ്രിൻസിപ്പാൾ, രാജീവ്ഗാന്ധി 
ഇൻസ്റ്റിറ്റ്യൂട്ട്ഓഫ് ടെക്നോളജി, വെള്ളൂർ പി. ഒ., പാമ്പാടി, 

കോട്ടയം - 686 501 എന്ന വിലാസത്തിൽ നേരിട്ടോ മണിയോർഡർ 
മുഖനയോ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ 
10 മണി മുതൽ വൈകുന്നേരം 3 മണിവരെ ലഭിക്കുന്നതാണ്. 


Intending tenderers may on application to the 
undersigned to obtain the requisite tender forms on which 
tenders should be submitted . Application for the tender 
form should be accompanied by a cash remittance of 
? 420 including VAT which is the price fixed for the same 
and which is non - refundable under any circumstances. 
The tender forms are not transferable . Sale of tender form 
will be closed at 2 p . m . on 8 -7 - 2013. Drafts , Cheques, 
Postage stamps etc . will not be accepted towards the cost 
of forms, nor will the form be sent per V. P. P. Duplicate 
tender forms, if required will be issued at 3 210 including 
VAT per copy (By post 3 260 ). 


ദർഘാസ് സമർപ്പിക്കുന്ന കവറിനുമുകളിൽ ദർഘാസ് 
നമ്പരും തീയതിയും രേഖപ്പെടുത്തേണ്ട താ ണ് . ദർഘാസ് 
ഫോറങ്ങൾ യാതൊരു കാരണവശാലും കൈമാറ്റം ചെയ്യുവാൻ 
പാടുള്ളതല്ല. ചെക്ക്, ഡാറ്റ്, പോസ്റ്റൽ ഓർഡർ, തപാൽ 
സ്റ്റാമ്പ്മുതലായവ സ്വീകരിക്കുന്നതല്ല . 

- ദർഘാസ് നിയമം അനുസരിച്ച് ദർഘാസ് സമർപ്പിക്കുന്ന 
ആൾദർഘാസിനോടൊപ്പം ? 100 വിലയുള്ള കേരളമുദ്രപത്രത്തിൽ 
സമ്മ ത പത്രവും മൊത്തം തുകയുടെ ഒരു ശത മാനം 
നിര ത ദ വ്യവും സമർപ്പി ക്കേ ണ്ട താ ണ് . ഇവ ഇല്ലാത്ത 


As per tender condition the tenderer should send 
along with his tender an agreement executed and signed in 
| Kerala Stamp Paper of value % 100 and an EMD of 1 % of 

the total cost of the articles tendered . Tenders without 
agreement and EMD will be rejected. Those who want the 
- tender form by post should sent ? 470 including VAT by 

Money Order to the undersigned . Outside firms who 
desire to get Kerala Stamp Paper should send an additional 
amount of 150 along with the cost of tender forms. 


Number and name of tender — P1/3/2013- 14 Purchase 
of Equipments for Fluid Mechanic Lab , Thermal 
Engineering Lab and General Workshop of Mechanical 
Engineering Department. 


കോഴി ക്കോട് ഗവൺമെന്റ് എ ബി നീ യ റിംഗ് 
കോളേജിലെ മെക്കാ നി ക്ക ൽ ഡിപ്പാർട്ടു മെന്റി ലേക്ക് 
ആവ ശ്യ മായ എം . എസ്. റോഡ്, എം . എസ്. ഫ് ളാറ്റ് 
തുടങ്ങിയ വസ്തുക്കൾ വിതരണം ചെയ്യുന്നതിലേക്കായി 
മുദ്രവെച്ച് ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- ദർഘാസ് നമ്പരും, പേരും - P1/2/2013 -14 എം . എസ്. 
ഫ്ളാറ്റ്, എം. എസ്. റോഡ്, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ തുടങ്ങിയ 
മെക്കാനിക്കൽ വർക്ക് ഷോപ്പിലേക്ക് ആവശ്യമായ വസ്തുക്കൾ. 


E , M. D . 10 %. 


നിരതദ്രവ്യം - 1 %. 


The tender should be superscribed as Tender 
No. P 1 / 3 / 2013 -14 due on 16 - 7 - 2013 at 3 p . m . and 
addressed to the undersigned to reach her before 
16 -7 -2013 at 3 p . m . Late tenders will not be accepted . The 
tenders will be opened at 11 a . m . on 17 - 7 - 2013 in the 
presence of such of the tenderers or their authorized 
representatives who may be present at that time. 


ദർഘാസ് സമർപ്പിക്കുന്ന കവറിനു മുകളിൽ ദർഘാസ് 
നമ്പർ പി1/2 /2013 - 14 തീയതി 9- 7- 2013 ഇവ രേഖപ്പെടുത്തി 
താഴെ ഒപ്പിട്ട ഉദ്യോഗസ്ഥന്9 -7- 2013, 3 മണിക്ക്മുമ്പ് സമർപ്പി 
ക്കേണ്ടതാണ്. താമസിച്ചു കിട്ടുന്ന ദർഘാസുകൾ പരിഗണി 
ക്കു ന്ന ത ല്ല . ദർ ഘാ സു കൾ 10 - 7 - 2013 - ന് 11 മണിക്ക് 
ദർഘാസുകൾ സമർപ്പിച്ച ആളുകളുടെ സാന്നിദ്ധ്യത്തിൽ 
ആധികാരികമായി തുറക്കുന്നതാണ്. 

ദർഘാ സു കൾ ആ വ ശ്യ മു ള്ള വർ ? 420 ( നികുതി 
ഉൾപ്പെടെ) വില നൽകി ദർഘാസ് ഫോറങ്ങൾ വാങ്ങേണ്ടതാണ്. 
8- 7- 2013 - ന് ഉച്ചയ്ക്ക് 2 മണി വരെ ദർഘാസ് ഫോറങ്ങൾ 
വാങ്ങാവുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾയാതൊരു കാരണ 
വശാലും കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. ചെക്ക്, ഡ്രാഫ്റ്റ്, 
പോസ്റ്റേജ് സ്റ്റാമ്പ് തുടങ്ങിയവ സ്വീകരിക്കുന്നതല്ല. വി . പി. പി . 
ആയി ദർഘാസ് ഫോറങ്ങൾ അയയ്ക്കുന്നതല്ല. ഡ്യൂപ്ലിക്കേറ്റ് 

ദർഘാസ് ഫോറങ്ങൾ ആവശ്യമുള്ളവർ ഒരു പ്രതിക്ക് 
? 210 ( നികുതി ഉൾപ്പെടെ) കൂടി അയക്കേണ്ടതാണ്. (തപാ 

ൽ 
X 260 ). 


Intending tenderers may, on application to the 
undersigned to obtain the requisite tender forms on which 
tenders should be submitted . Application for the tender 
form should be accompanied by a cash remittance of 

570 including VAT which is the price fixed for the same 
and which is non - refundable under any circumstances . 
The tender forms are not transferable. Sale of tender form 
will be closed at 2 p . m . on 15 -7 -2013. Drafts , Cheques, 
Postage Stamps etc. will not be accepted towards the cost 
of forms, nor will the form be sent per V . P. P. Duplicate 
tender forms, if required will be issued at 3 290 including 
VAT per copy (By post ? 340 ). 

As per tender condition the tenderer should send 
along with his tender an agreement executed and signed in 
Kerala Stamp Paper of value % 100 and an EMD of 1 % of 
the total cost of the articles tendered . Tenders without 
agreement and EMD will be rejected . Those who want the 
tender form by post should sent * 620 including VAT by 
Money Order to the undersigned . Outside firms who desire 

to get Kerala Stamp Paper should send an additional 
- amount of 3 150 along with the cost of tender forms. 


പ 


ദർഘാസ് നിയമമനുസരിച്ച് ദർഘാസ് സമർപ്പിക്കു 
മ്പോൾ ദർഘാസിനോടൊപ്പം ? 100 വിലയുള്ള കേരള 
മുദ്രപത്രത്തിൽ സമ്മതപ്രതവും 1 % നിരതദ്രവ്യവുംവെക്കേ 

ണ്ട താ ണ്. സമ്മ ത പ്രതവും നിര ത ദ വ്യവും ഇല്ലാത്ത 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ തപാൽവഴി 
ആവശ്യമുള്ളവർ ? 470 മണി ഓർഡറായി പ്രിൻസിപ്പാൾ, 
ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, വെസ്റ്റ് ഹിൽ പി. ഒ., 
കോഴിക്കോട്- 673 005 എന്ന പേരിൽ അയച്ചു തരേണ്ടതാണ്. 
കേരളത്തിന് പുറത്തുള്ള കമ്പനിക്കാർക്ക് കേരള മുദ്രപത്രം 
ആവശ്യമാണെങ്കിൽ ദർഘാസ് ഫോറത്തിന്റെ വിലയോടൊപ്പം 
150 കൂടി അധികമായി അയക്കേണ്ടതാണ്. 


- കോഴി ക്കോട് ഗവൺമെന്റ് എഞ്ചി നീ യ റിംഗ് 
കോളേജിലെ മെക്കാ നി ക്കൽ ഡിപ്പാർട്ടു മെന്റി ലേക്ക് 
ആവശ്യമായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി 
മുദ്രവെച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


(2 ) 


ദർഘാസ് നമ്പറും, പേരും P1/ 3/ 2013 - 14 - മെക്കാനിക്കൽ 
എഞ്ചിനീയറിംഗ് വിഭാ ഗത്തിലേക്ക് ആവശ്യമായ വിവിധ 
ഉപകരണങ്ങൾ. 


No. P1/ 1807/2013/ ME . 


12th June 2013 . 


നിരതദ്രവ്യം - 1 %. 


Sealed tenders are invited for the purchase of Lab 
Equipments for the Fluid Mechanics/Hydraulic Lab , 
Thermal Engineering Lab and General Work Shop in 
Mechanical Engineering Department to Engineering 
College , Kozhikode. 


- ദർഘാസ് സമർപ്പിക്കുന്ന കവറിനു മുകളിൽ ദർഘാസ് 
നമ്പർ പി1/3 / 2013 - 14 തീയതി 16- 7 -2013 ഇവ രേഖപ്പെടുത്തി 
താഴെ ഒപ്പിട്ട ഉദ്യോഗസ്ഥന് 16 -7 - 2013, 3 മണിക്ക്മുമ്പ്സമർപ്പി 
ക്കേണ്ടതാണ്. താമസിച്ചു കിട്ടുന്ന ദർഘാസുകൾ പരിഗണി 
ക്കു ന്ന ത ല്ല . ദർഘാ സു കൾ 17 - 7 - 2013 - ന് 11 മണിക്ക് 


ദർഘാസുകൾ സമർപ്പിച്ച ആളുകളുടെ സാന്നിദ്ധ്യത്തിൽ 
ആധികാരികമായി തുറക്കുന്നതാണ്. 

- ദർഘാ സു കൾ ആ വ ശ്യ മു ള്ള വർ ? 570 ( നികുതി 
ഉൾപ്പെടെ) വില നൽകി ദർഘാസ് ഫോറങ്ങൾ വാങ്ങേണ്ടതാണ്. 
15 - 7 - 2013 - ന് ഉച്ചയ്ക്ക് 2 മണി വരെ ദർഘാസ് ഫോറങ്ങൾ 
വാങ്ങാവുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾയാതൊരു കാരണവ 
ശാലും കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല . ചെക്ക്, ഡാഫ്റ്റ്, 
പോസ്റ്റേജ് സ്റ്റാമ്പ് തുടങ്ങിയവ സ്വീകരിക്കുന്നതല്ല. വി. പി . പി. 
ആയി ദർഘാസ് ഫോറങ്ങൾ അയയ്ക്കുന്നതല്ല. ഡ്യൂപ്ലിക്കേറ്റ് 
ദർഘാസ് ഫോറങ്ങൾ ആവശ്യമുള്ളവർ ഒരു പ്രതിക്ക് ? 290 
( നികുതി ഉൾപ്പെടെ) കൂടി അയക്കേണ്ടതാണ് ( തപാലിൽ 
340). 

ദർഘാസ് നിയമമനുസരിച്ച് ദർഘാസ് സമർപ്പിക്കുമ്പോൾ 
ദർ ഘാ സി നോ ടൊപ്പം ? 100 വില യുള്ള കേരള 
മുദ്രപത്രത്തിൽ സമ്മതപത്രവും 1 % നിരതദ്രവ്യവുംവെക്കേ 

ണ്ട താ ണ്. സമ്മ ത പ്രതവും നിര തദ വ്യവും ഇല്ലാത്ത 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ തപാൽവഴി 
ആവശ്യമുള്ളവർ X 620 മണി ഓർഡറായി പ്രിൻസിപ്പാൾ, 
ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, വെസ്റ്റ്ഹിൽ പി . ഒ., 
കോഴിക്കോട്- 673 005 എന്ന പേരിൽ അയച്ചുതരേണ്ടതാണ്. 
കേരളത്തിന് പുറത്തുള്ള കമ്പനിക്കാർക്ക് കേരള മുദ്രപത്രം 
ആവശ്യമാണെങ്കിൽ ദർഘാസ് ഫോറത്തിന്റെ വിലയോടൊപ്പം 
ൽ 150 കൂടി അധികമായി അയയ്ക്കേണ്ടതാണ്. 


Office of the Principal , 
Government Engineering College , 
Kozhikode. 


( Sd.) 
Principal. 


